Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 1253 





Chavakkad Taluk 


പരസ്യം 


() 


നമ്പര്‍ ag)5-8285/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട താലൂക്ക്‌, കടപ്പുറം വില്ലേജില്‍ തെരുവത്ത്‌ വീട്ടില്‍ 
അലി മകന്‍ അബ്ദുള്‍ ജബ്ബാര്‍, തെരുവത്ത്‌ വീട്ടില്‍ എന്നയാള്‍ 
8-6-2020-ല്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ ബാങ്കില്‍ 
നിന്നും 1 ലക്ഷത്തില്‍ താഴെ തുക പിന്‍വലിക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു 


ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 


അപേക്ഷ 


നടത്തിയതില്‍ താഴെ എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സീനത്ത്‌ ഭാര്യ 42 

2 അമീര്‍ സൂഹൈല്‍ മകന്‍ 20 

3 മബ്റുക്ക മകള്‍ 10 

4 ഐശു മാതാവ്‌ 73 


(2) 


നമ്പര്‍ ag)5-8238/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഒരുമനയൂര്‍ വില്ലേജില്‍ 
അറക്കല്‍ കുറുപ്പത്ത്‌ വീട്ടില്‍ അലവി ഹാജി മകന്‍ 
അബ്ദുള്‍ ഗഫൂര്‍ എന്നയാള്‍ 11-8-2015-ല്‍ മരിച്ചിട്ടുള്ളതാകൂന്നു. 
നാഷണല്‍ ഹൈവേ അതോറിറ്റി ഓഫീസില്‍ 
ഹാജരാക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസ 
റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ലഭിക്കുന്ന 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹസീന അബ്ദുള്‍ ഗഫൂര്‍ ഭാര്യ 58 
2 മൂഹമ്മദ്‌ തയ്സീര്‍ മകന്‍ 25 
3 തസ്നീമ, എ. കെ. മകള്‍ 38 
4 ഫാത്തിമ തന്‍ഹ, എ. കെ. - 22 


Gaz. No. 7/2021/DTP (CLR). 


179 


(3) 


നമ്പര്‍ ag)5-8233/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഗുരുവായൂര്‍ വില്ലേജില്‍ 
കിഴക്കേ കണ്ടിയൂര്‍ പട്ടം വീട്ടില്‍ കെ. പി. രാമന്‍ നമ്പീശന്‍ മകന്‍ 
കെ. പി. കേശവച്ച്രദാസ്‌ എന്നയാള്‍ 13-5-2020-ല്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഗുരുവായൂര്‍ ദേവസ്വത്തില്‍ ആശ്രിത 
നിയമനം വഴി ജോലി ലഭിക്കുന്നതിനുവേണ്ടി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഭാനുമതി, കെ. പി. ഭാര്യ 54 
2 രാംകുമാര്‍ മകന്‍ 30 
3 അരൂണ്‍ കുമാര്‍, കെ. പി. [ഴി 26 


(4) 


നമ്പര്‍ ag)5-8281/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, മുല്ലശ്ശേരി വില്ലേജില്‍ 
വെട്ടിക്കല്‍ വീട്ടില്‍ ചെറകണ്ടന്‍ മകള്‍ ലളിത, വി. സി. എന്നവര്‍ 
15-4-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. കേരള കെട്ടിട നിര്‍മ്മാണ 
ക്ഷേമനിധി ബോര്‍ഡില്‍നിന്നും F 5,000 ലഭിക്കുന്നതിനുവേണ്ടി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ 
ടിയാളൂടെ അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും 


ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വള്ളിയമ്മു സഹോദരി 66 

2 ശങ്കരന്‍കുട്ടി സഹോദരന്‍ 63 

3 ഭാര്‍ഗ്ഗവി സഹോദരി 54. 

4 ഗിരിജ 52 


1254. KERALA GAZETTE 


[Parr 111 





(5) 


നമ്പര്‍ ag)5-8234/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഇരിങ്ങ(പം വില്ലേജില്‍ 
പട്ടണത്ത്‌ വീട്ടില്‍ വാസുദേവന്‍ മകന്‍ പ്രസന്നന്‍, പി. വി. 
എന്നയാള്‍ 20-1-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ബാങ്കില്‍നിന്നും ഒരു ലക്ഷത്തിനുതാഴെയുള്ള തുക 
പിന്‍വലിക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭന, പി. വി. സഹോദരി 61 
2 പ്രസാദ്‌, പി. വി. സഹോദരന്‍ 59 
3 സുമന, പി. വി. സഹോദരി 57 


(6) 


നമ്പര്‍ ag)5-8235/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഗുരുവായൂര്‍ വില്ലേജില്‍ 
വടുക്കൂട്ട്‌ വീട്ടില്‍ തോമു മകന്‍ അന്തോണി, വി. റ്റി. എന്നയാള്‍ 
23-4-2005-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ബാങ്കില്‍നിന്നും ഒരു ലക്ഷത്തില്‍ താഴെയുള്ള തുക 
പിന്‍വലിക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കുരിയാക്കോസ്‌ മകന്‍ 64 

2 മേരി മകള്‍ 56 


3 റോസി 49 


നമ്പര്‍ ag)5-8240/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഒരുമനയൂര്‍ വില്ലേജില്‍ 
വെള്ളാനി വീട്ടില്‍ കറപ്പന്‍ മകന്‍ കറപ്പകുട്ടി എന്നയാള്‍ 
4-2-2005-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. നാഷണല്‍ ഹൈവേ അതോറിറ്റി 
ഓഫീസില്‍ ഹാജരാക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാഞ്ചാലി ഭാര്യ 66 
2 സുധ്രഹ്മണ്യന്‍, വി. കെ. മകന്‍ 33 
3 സിനി, വി. കെ. മകള്‍ 30 


(8) 


നമ്പര്‍ ag)5-8124/2020. 2020 ഒക്ടോബര്‍ 14, 


ചാവക്കാട്‌ താലൂക്ക്‌, ഏങ്ങണ്ടിയൂര്‍ വില്ലേജില്‍ 
ഈരിടെയില്‍ വീട്ടില്‍ കാര്‍ത്തികേയന്‍ ഭാര്യ ബീന, ടി. സി. 
എന്നവര്‍ 26-7-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാളുടെ പേരില്‍ 
ബാങ്കില്‍നിന്നും F 80,000 പിന്‍വലിക്കുന്നതിനായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോഗിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും 


ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിനി മകള്‍ 27 

2 ബിജി [ഴി 26 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1255 





(9) 


നമ്പര്‍ ag)s-8125/ 2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഏങ്ങണ്ടിയൂര്‍ വില്ലേജില്‍ 
പണിക്കവീട്ടില്‍ മുഹമ്മദ്‌ അലി മകന്‍ അബ്ദുള്‍ റഹ്മാന്‍ 
എന്നയാള്‍ 23-4-2014-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ബാങ്കില്‍നിന്നും F 80,000 പിന്‍വലിക്കുന്നതിനായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ(പകാരം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അന്വേഷണം 


കാലാവധി കഴിഞ്ഞും 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഫാത്തിമ ഭാര്യ 77 

2 സൈനബ മകള്‍ 56 

3 അയിഷ ം 54 

4 ഹാജറ 3 32 

5 മുഹമ്മദാലി മകന്‍ 48 

6 മൈമുന മകള്‍ 46 

7 മുഹമ്മദ്‌ ബഷീര്‍ മകന്‍ 44 

8 സുഹറ മകള്‍ 40 


(10) 


നമ്പര്‍ എ-8126/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലൂക്ക്‌, ഏങ്ങണ്ടിയൂര്‍ വില്ലേജില്‍ 
കന്നത്ത്‌ പടിക്കല്‍ വീട്ടില്‍ അമ്മുണ്ണി മകന്‍ അബൂബക്കര്‍ 
എന്നയാള്‍ 20-10-1988-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ബാങ്കിലുള്ള F 85,000 പിന്‍വലിക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ(പകാരം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അന്വേഷണം 


കാലാവധി കഴിഞ്ഞും 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നഫീസ്സ ഭാര്യ 87 
2 അക്ബര്‍ അലി മകന്‍ 65 
3 അബ്ദുള്‍ ലത്തീഫ്‌ [ഴി 63 
4 ഫാത്തിമ്മാബി മകള്‍ 59 
5 മുഹമ്മദ്‌ റഷീദ്‌ മകന്‍ 55 
6 ജാസ്മി മകള്‍ 46 


181 


(1) 


നമ്പര്‍ ag)5-8241/2020. 2020 ഒക്ടോബര്‍ 14. 


ചാവക്കാട്‌ താലുക്ക്‌, ഒരുമനയൂര്‍ വില്ലേജില്‍ എടക്കളത്തൂര്‍ 
വീട്ടില്‍ കൊച്ചൌസേപ്പ്‌ മകന്‍ തോമാസ്‌, ഇ. കെ. എന്നയാള്‍ 
4-5-2006-ല്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. നാഷണല്‍ ഹൈവേ അതോറിറ്റി 
ഓഫീസില്‍ ഹാജരാക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബേബി, ഇ. ടി. മകള്‍ 63 
2 ഗ്രേസി, ഇ. ടി. ss 61 
3 വര്‍ഗ്ഗീസ്‌, ഇ. ടി. മകന്‍ 59 
4 ഷീല, ഇ. ടി. മകള്‍ 57 
5 റൂബി, ഇ. ടി. 1 55 
6 ജോഷി തോമാസ്‌ മകന്‍ 52 
7 ജോസ്‌ തോമാസ്‌ 50 


(12) 


നമ്പര്‍ ag)5- 10086 /2020. 2020 ഡിസംബര്‍ 9. 


ചാവക്കാട്‌ താലൂക്ക്‌, വടക്കേക്കാട്‌ വില്ലേജില്‍ ചിറ്റഴി വീട്ടില്‍ 
കേശവന്‍ നമ്പൂതിരി മകന്‍ ശ്രീധരന്‍, സി. എന്നയാള്‍ 12-10-2016-3 
മരിച്ചിട്ടുള്ളതാകുന്നു. ബാങ്കില്‍ സമര്‍പ്പിക്കുന്നതിനായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശാരദ ഭാര്യ 58 

2 സന്തോഷ്‌, എ. മകന്‍ 38 

3 സന്ദീപ്‌ ം 35 


1256 


KERALA GAZETTE 


[Parr 111 





(13) 


നമ്പര്‍ എ-340/2021. 2021 ജനുവരി 11. 


ചാവക്കാട്‌ താലൂക്ക്‌, മണത്തല വില്ലേജില്‍ കറുത്ത വീട്ടില്‍ 
നവാസ്‌ ഭാര്യ നസിരി എന്നവര്‍ 8-12-2020-ല്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. 
പരേതയുടെ പേരില്‍ ബാങ്കിലുള്ള ട്‌ 50,000 പിന്‍വലിക്കുന്നതിനായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ 
ടിയാളുടെ അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും 


ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നവാസ്‌, ഭര്‍ത്താവ്‌ 62 

2 നിധിന്‍ മകന്‍ 34 

3 നിയാസ്‌ കെ. നവാസ്‌ » 33 

4 Mom മകള്‍ 28 


(14) 


നമ്പര്‍ എ-10619/2020. 2020 ഡിസംബര്‍ 30. 


ചാവക്കാട്‌ താലൂക്ക്‌, നാട്ടിക വില്ലേജില്‍ കുണ്ടായില്‍ വീട്ടില്‍ 
കുഞ്ഞക്കന്‍ മകന്‍ രാമു 22-11-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു ഹൈവേ 
അതോറിറ്റി ഓഫീസില്‍ ഹാജരാക്കുന്നതിനായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പ്രേമാവതി ഭാര്യ 74 

2 സുബിന്‍, കെ. ആര്‍. മകന്‍ 44 
താലൂക്കാഫീസ്‌, പ്പ) 
ചാവക്കാട്‌. തഹശീല്‍ദാര്‍. 


182 


Mukundapuram Taluk 
പരസ്യം 
(1) 


നമ്പര്‍ 12-7739 /2020. 2020 ഒക്ടോബര്‍ 13. 


മുകുന്ദപുരം താലൂക്ക്‌, പൊറത്തിശ്ശേരി വില്ലേജില്‍ 
പൊറത്തിശ്ശേരി ദേശത്ത്‌ കുന്നത്ത്‌ പറമ്പില്‍ വീട്ടില്‍ രാമന്‍ 
കെ. ആര്‍. എന്നയാള്‍ 
മരണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്ക്‌ 


മകന്‍ പ്രസാദ്‌, 12- 6 -2019-ല്‍ 


പരേതന്റെ ഭാരൃ 


രപതിഭ വിവിധ ആവശ്യങ്ങള്‍ക്കായി സമര്‍പ്പിച്ച 


അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ നിയമാനുസൃത 


അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാഠ്രതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


നിശ്ചിത കാലാവധിക്ക്‌ ശേഷമോ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പ്രതിഭ, പി. ജെ. ഭാര്യ 35 

2 പ്രപഞ്ചിക കെ. പ്രസാദ്‌ മകള്‍ 10 


പ്രയാഗ കെ. പ്രസാദ്‌ 


(2) 


3 


നമ്പര്‍ 12-4435 /2020. 2020 ഒക്ടോബര്‍ 14. 


മുകുന്ദപുരം താലൂക്ക്‌, കാറളം വില്ലേജില്‍ കാറളം 
ദേശത്ത്‌ വടക്കേപട്ടത്ത്‌ ശങ്കരന്‍ ഭാര്യ ജാനകി, പി. 
എന്നവര്‍ 24-3-2020-ല്‍ മരണപ്പെട്ടു വെന്നും ടിയാളുടെ 
അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്ക്‌ പരേതയുടെ മകന്‍ രവികുമാര്‍, പി. എസ്‌. 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ മാധ്രമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാഠ്രതം 


അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്ക്‌ ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 വാസന്തി, പി. എസ്‌. മകള്‍ 56 

2 രവികുമാര്‍, പി. എസ്‌. മകന്‍ 53 


